Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No, രജി. നമ്പർ 
KL/TV ( N )/634/ 2012 -14 


17 
കയ 


GOVERN 


രള സർക്കി 
WMENT OF 


ക്കാർ പ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


27th November 2012 
2012 നവംബർ 27 


Vol . I 


THIRUVANANTHAPURAM , TUESDAY 


No . 


വാല്യം 1 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


6th Agrahayana 1934 
1934 അഗഹായനം 6 


PART III 


Stores Purchase 


Health Services Department 


The tender should be accompanied by an agreement 
in Kerala Stamp Papper worth ` 100 and E .M .D . of 1 % of 
the cost. The rules applicable to all tenders will be 
applicable to this tender also . Detailed specification and 
any further information related to the tender can be 
obained from this office during office hours . 


TENDER NOTICE 
No . C1- 8508/2012 / MCHVA . | 30th October 2012. 

Sealed tenders in the prescribed format are invited 
for the supply of the following Items to Medical College 
Hospital, Vandanam , Alappuzha . Estimated cost is about 
S 1, 30 ,000 . 
Price of tender form : 

Orginal - 400 + 5 % VAT. 

Duplicate - " 200 + 5 % VAT. 
Tender No . C1 - 8508/ 2012/ MCHVA dated 30 -10 -2012 , 
and due date should be superscribed on the envelope at 
each tender. Tender should be addressed to the 
Superintendent, Medical College Hospital , Vandanam , 
Alappuzha . Last date of receipt of tender is 4 - 12 - 2012 at 
3 p . m . Late tenders will not be accepted at any cost. The 
tender will be opened on 4 - 12 - 2012 at 3. 30 p . m . in the 
presence of tenderers or their authorized representatives 
who may be present at the time. Intending tenderers may 
obtain the tender form from the office of the 
Superintendent, Medical College Hospital, Alappuzha on 
or before 3- 12 -2012 at 3 p . m . 


- ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി 
യിലേക്ക് താഴെ പറയുന്ന സാമ ഗി കൾ വിത ര ണം 
ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസിന്റെ ഉദ്ദേശ മൂല്യം 1,30 ,000 ആണ്. 

- ദർഘാസ് കവറിന് പുറത്ത്ദർഘാസ് നമ്പർ സി1 /8508/ 2012/ 
- എം . സി . എച്ച്. വ . ആ . എന്ന് രേഖപ്പെടുത്തി സൂപ ണ്ട് , 

മെഡിക്കൽ കോളേജ് ആശുപത്രി വണ്ടാനം, ആലപ്പുഴ എന്ന 
വിലാ സ ത്തിൽ 4 - 12 - 2012 പകൽ 3 മണിക്ക് മുമ്പായി 
ആ ഫീ സിൽ എത്തി ക്കേ ണ്ട താ ണ് . താമ സിച്ചു കിട്ടുന്ന 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
ദർഘാസുകൾ 4 - 12 -2012 പകൽ 3. 30 മണിക്ക് ദർഘാ സു 
കാരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. 


- ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അതിന്റെ വിലയായ 
- 400 - 5 % വില്പന നികുതിയും, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നിന് 
" 200- 5 % വില്പന നികുതിയും അടച്ച് 3- 12 - 2012 പകൽ 3 
മണിക്ക് മുമ്പായി ഓഫീസിൽ നിന്നും വാങ്ങേണ്ടതാണ്. 
ദർ ഘാ സി നോടൊപ്പം 100 - ന്റെ മുദ്രപത ത്തിൽ കരാർ 
എഴുതിത്തരേണ്ടതും മൊത്തം വില യുടെ 1 % നിരതദ്രവ്യം 
കെട്ടിവയ്ക്കേണ്ടതുമാണ്. 

എല്ലാ ദർഘാ സു കൾക്കും ബാധകമായ നിയമ ങ്ങൾ 
ഇതിനും ബാധ ക മാ ണ് . വിശദ വിവ ര ങ്ങൾ ബന്ധ പ്പെട്ട 
ആശുപ്രതി അധികാരികളിൽ നിന്നും പ്രവൃത്തി സമയങ്ങളിൽ 
ലഭിക്കുന്നതാണ്. 


- കോട്ടയം മെഡിക്കൽ കോളേജ് കുട്ടികളുടെ ആശുപത്രി 
യിലേക്ക് ഏകദേശം 25 .4 ലക്ഷത്തിന് താഴെ പറയുന്ന 
ഉപകരണങ്ങൾ വാങ്ങുന്നതിന് മുദ്രണം ചെയ്ത ദർഘാസുകൾ 
ക്ഷണിക്കുന്നു . 

നിരതദ്രവ്യം- 1 %. 

ടെണ്ടർ ഫോമിന്റെ വില ക്രമ നമ്പർ 1 - ന് 2, 206, 
ക്രമനമ്പർ 2 - ന് 1,051, ക്രമനമ്പർ 3 - ന് 420, ക്രമനമ്പർ 
4 - ന് - 840 , ക്രമനമ്പർ 5 - ന് ~ 315 . 

- ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും- 4- 12 - 2012 , 3 മണി. 

ടെണ്ടർ ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 5 - 12 - 2012, 1 മണി. 

- ടെണ്ടർ ഫോറം തുറക്കുന്ന തീയതിയും സമയവും 
5 - 12 - 2012 , 2 മണി. 


DETAILS OF ITEMS 


Items 


Size 


Quantity 


No. 


| 1 Absorbable hemostat Oxidized 1 in . X 2 in . 5 box 
Regenerated Cellulose as 

- (10 foils /box) 
Staple fiber 
2 Absorbable hemostat Oxidized 2 in. X 3 in . 3 box 
Regenerated Cellulose as loose 

(12 foils/box ) 
knitted fabric strip 


ടെണ്ടർ അടക്കം ചെയ്ത് കവറിന് പുറത്ത് ടെണ്ടർ നമ്പർ, 
സ്വീകരിക്കുന്ന തീയതി എന്നിവ വ്യക്തമായി രേഖപ്പെടുത്തി 
യിരിക്കണം. ടെണ്ടർ ഫാറം എഴുതികൊടുക്കുന്ന അപേക്ഷയിൽ 
- സൂപ്രണ്ടിന്റെ ആഫീസിൽ പണം ഒടുക്കിയാൽ പകൽ മൂന്ന് 
മണി വരെ ലഭിക്കുന്നതാണ്. ചെക്ക്, ഡാഫ്റ്റ് മുതലായവ 
സ്വീകരിക്കുന്നതല്ല. ടെണ്ടർ പൂർണ്ണമായോ, ഭാഗികമായോ 
മുൻകൂർ അറിയിപ്പ് കൂടാതെ നിരസിക്കുവാൻ സൂപ്രണ്ടിന് 
അധികാരമുണ്ട്. 

-- ടെണ്ടറിനെ സംബ ന്ധിച്ച് കൂടു തൽ വിവ ര ങ്ങ ൾ 
സൂപ്രണ്ടിന്റെ ആഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 


Govt. T. D . Medical College Hospital , 
Alappuzha . 


(Sd.) 
Superintendent. 


DETAILS OF ITEMS 


- St. 


Tender No. and 
Items with Approx. cost 


No . 


Qty. 
Nos. 


TENDER NOTICE 


| 1 


| 2 

3 


A2- 1985 (a )/ 2012 - Infant Ventilator 

S 14, 00 ,000 
A2 -1985 ( b)/2012 - CPAP _ * 5,00,000 
A2 -1985 ( c )/ 2012 - LED Phototherapy 

" 2 , 00 ,000 
A2 -1985 ( d)/2012 - Bilurubinometer 

" 4,00,000 
A2 -1985 (e )/2012 - Digital Pulse 

Oxymeter — 40 ,000 


4 
- 
5 


Institute of Child Health & Children s 
Hospital , Kottayam. 


| ( Sd.) 
| Superintendent. 


No. A2 -1985/2012/ICHG 

1st November 2012 . 
Sealed tenders are invited from authorized suppliers 
for the supply of the following items for Institute of Child 
Health and Children s Hospital , Kottayam. The tenders 
should be superscribed Tender No. date and addressed 
to the Superintendent, Institute of Child Health , 
Gandhi Nagar, Kottayam . 

EMD - 1 %. 

Cost of tender form: - 2 ,206 for Sl . No . 1 , " 
1, 051 for Sl. No. 2, " 420 for Sl. No. 3 , - 840 for Sl. 
No. 4 , and 315 for Sl. No. 5 . 

- Last date and time of sale of tender form - 4-12 -2012 , 
3 p . m. 

Last date and time of receipt of tender form 
5 -12 -2012 , 1 p. m . 

- Date and time of opening of tender - 5 - 12 - 2012 , 
2 p . m . 

Detailed specification of the above items can be had 
from this office on all working days. Separate tenders 
should be submitted for each item . 

All other Government Rules regarding tender are 
applicable to this tender also . 


ദർഘാസ് പരസ്യം 
നമ്പർ സി6 - 13109 / 2012. 

2012 ഒക്ടോബർ 17 . 
താഴെ പറയുന്ന സർക്കാർ ആശുപ്രതികളിലേക്ക് 2013 -14 
കാല യളവിൽ ഭക്ഷ്യ - ഭ ക്ഷ്യേതര വസ്തുക്കൾ വിതരണം 
ചെയ്യുന്നതിന് താല്പര്യമുള്ളവരിൽ നിന്നും സീൽ ചെയ്ത 
ടെണ്ടറുകൾ പ്രത്യേകം പ്രത്യേകം കവറുകളിൽ അതാത് 
സ്ഥാപന മേധാവികൾ 2013 ജനുവരി 1 -ാം തീയതി ( ഒന്നാം 
തീയതി) ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിവരെ സ്വീകരിക്കുന്നതാണ്. 

- ദർഘാസ് സമർപ്പിക്കുന്നതിനുള്ള ഫോറങ്ങൾ അതാത് 
സ്ഥാപനമേധാവികളിൽ നിന്നും 20 - 11- 2012 മുതൽ ലഭിക്കുന്ന 
താ ണ് . ഫോറ ങ്ങ ളുടെ വില്പന 31 - 12 - 2012 ( അ താ യത് 
ദർഘാസുകൾ സ്വീകരിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള ദിവസ 
ത്തിന്റെ തൊട്ടുമുൻപത്തെ പ്രവൃത്തി ദിവസം) വൈകിട്ട് 3 
മണിക്ക് അവസാനിക്കുന്നതാണ്. 


ഭക്ഷ്യ -ഭക്ഷ്യതര വസ്തുക്കൾ വിതരണം ചെയ്യുന്ന 
തിനുള്ള ടെണ്ടറുകൾ ജി. ഒ . ( എംഎസ്.) / 298 / 73 / എച്ച്. ഡി . 
തീയതി 15 - 12 - 1993 - ന് വിധേയമായി സീൽ ചെയ്ത പ്രത്യേകം 
(പത്യേകം ക വ റു ക ളിൽ നൽകേ ണ്ട താ ണ് . നിശ്ചിത 
സമയത്തിനകം ലഭിച്ച ടെണ്ടർ ഫോറങ്ങൾ 2013 ജനു വരി 
മാസം ഒന്നാം തീയതി വൈകിട്ട് 4 മണിക്ക് ടെണ്ടറുകൾ 
സമർപ്പിച്ചവരുടെയോ അവർ ചുമതലപ്പെടുത്തിയവരുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ഏറ്റവും കുറഞ്ഞ നിരക്ക് 
വാഗ്ദാനം ചെയ്തിരിക്കുന്നവരുടെ ടെണ്ടറുകൾ താൽക്കാലിക 
മായി ഉറപ്പിക്കുന്നതുമായിരിക്കും. 

ടെണ്ടർ ഫോമുകൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ 
ടെണ്ട റി നൊപ്പം സ്റ്റോർ പർച്ചെ യ് സ് റൂൾസിലെ പൊതു 
നിബന്ധനകളിലെ 18 ( ബി ) ഉപാധി പ്രകാരം 4 - 9 - 2012 നോ 
അതിന് ശേഷമോ കരാ റു കാ രന്റെ പേരിൽ അദ്ദേഹം 
താമസിക്കുന്ന താലൂക്കിലെ തഹശീൽദാരുടെ പക്കൽ നിന്നും 
അയാൾ എത്രത്തോളം “ സോൾവെന്റ് ആണ്(i.e ., to what 
extent they are solvent ) എന്ന് തെളിയിക്കു ന്ന തിനുള്ള 
അസ്സൽ സോൾ വൻ സി സർട്ടി ഫിക്കറ്റും കുടിക്കട 
സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്. 

ടെണ്ടർ നിബ ന്ധ ന യിലെ 22 -ാം ഉപാധി പ്രകാരം 
കരാറുകാരൻ ടെണ്ടറിനോടൊപ്പം പ്രസ്തുത സ്ഥാപനത്തിന്റെ 
പരിധിയിലുള്ള ബന്ധപ്പെട്ട അധികാരികൾ കരാറുകാരന്റെ 
പേരിൽ നൽകിയ പി . എഫ്. എ . നിയമപ്രകാരം സാധനങ്ങൾ 
വിൽക്കു ന്ന തിനുള്ള ലൈസൻസ് ഹാജ രാ ക്കേ ണ്ട താ ണ് . 
ടെണ്ട റി നെ ക്കുറിച്ചുള്ള വിവ ര ങ്ങളും ആശു പത്രിക ളിൽ 
വിത രണം ചെയ്യേണ്ട ഭക്ഷ്യ -ഭക്ഷ്യ തര വസ്തു ക്ക ളുടെ 
വി വ ര ങ്ങളും അതാത് ആശു പ്രതി/ സാമൂ ഹി കാ രോ ഗ്യ 
കേന്ദ്രങ്ങളുടെ ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
അറിയാവുന്നതാണ്. 


- സ്ഥാപനങ്ങളുടെ പേര് വിവരം 
| 1. ഗവൺമെന്റ് ജനറൽ ആശുപ്രതി, കോഴിക്കോട് 
2. ഗവൺമെന്റ് സ് തീക ളു ടെയും കുട്ടി ക ളു ടെയും 

ആശുപത്രി, കോഴിക്കോട് 
3. താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ആശുപതി, കൊയിലാണ്ടി 
4. ജില്ലാ ആശുപ്രതി, വടകര 
5. ഗവൺമെന്റ് മാനസികാരോഗ്യകേന്ദ്രം, കോഴിക്കോട് 
6. ഗവൺമെന്റ് കുഷ്ഠ രോ ഗാ ശു പത്രി, ചേവായൂർ, 

കോഴിക്കോട് 
7. ഗവൺമെന്റ് ആശുപ്രതി, നാദാപുരം 
8. സാമൂഹികാരോഗ്യകേന്ദ്രം, താമരശ്ശേരി 
9. സാമൂഹികാരോഗ്യകേന്ദ്രം, ബാലുശ്ശേരി 
10 . സാമൂഹികാരോഗ്യകേന്ദ്രം, നരിക്കുനി 
11. സാമൂഹികാരോഗ്യകേന്ദ്രം, മുക്കം 
12. സാമൂഹികാരോഗ്യകേന്ദ്രം, പേരാമ്പ 
13 . സാമൂഹികാരോഗ്യകേന്ദ്രം, ഓർക്കാട്ടേരി 
14. സാമൂഹികാരോഗ്യകേന്ദ്രം, കുറ്റ്യാടി 
15 . സാമൂഹികാരോഗ്യകേന്ദ്രം, തലക്കുളത്തൂർ 
16. പ്രാഥമികാരോഗ്യകേന്ദ്രം, വളയം 
17 . പ്രാഥമികാരോഗ്യകേന്ദ്രം, മേലടി 
18. പ്രാഥമികാരോഗ്യകേന്ദ്രം, ഒളവണ്ണ 
19. പ്രാഥമികാരോഗ്യകേന്ദ്രം,ഉള്ള്യരി 
20. പ്രാഥമികാരോഗ്യകേന്ദ്രം, തിരുവള്ളൂർ 


ജില്ലാ മെഡിക്കൽ ആഫീസ്, 

( ഒപ്പ്) 
കോഴിക്കോട്- 20 ജില്ലാ മെഡിക്കൽ ആഫീസർ (ആരോഗ്യം). 


